Reg.No. KLITVAN) 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th December 1981 
Vol. XXvr], Trivandrum , Friday, 

[ No. 997, 
27th Agrahayana 1903 (Saka) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുള്ള പരസ്യം 
No. LA1-18/ 81 . 
് താഴെ പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺമെൻറു 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വവർത്തനങ്ങൾ 
വേഗംതന്നെആരംഭിക്കുന്നതാണെന്നുംതാഴെപറയുന്നവില്ലേജിലെ താഴെപറയുന്ന 
സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേ പെയ്യുന്നതാണെന്നു . 1961- ലെ 
കേരളസർച്ചെയും അതിർത്തിയും സംബന്ധിച്ച ആക ° odിലെ 6 (I).. വകുപ്പ 
( പകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപായുന്നഭൂമികളുടെ ഉള്ളിലാ 
അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റർ ചെയ്ത മി 
കളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്നഏതൊരാളെയും നേരിട്ടാ ഏജൻറു 
മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവെയരുടെ അടുത്തു ഹാജരാകു 
ന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും അതോടു ബന്ധപ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 
- ...!-പസ്തുത ആക്ററിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുള്ള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്; 

(പസ്തുത ആക്ടിലെ 6 (3) -ാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത 
എല്ലാ കൈവശക്കാരും: 

( എ ) സർവ്വ ചെയ്യുന്നതിനു വേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ലമരങ്ങളോ കുററിക്കാടുകളോ, വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളാ 15 ദിവസത്തിനകം 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു അതിരുകളോ മററു 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
33/ 4594/ s . 


2 


3 


( ബി ) കൊടിപിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും നിരയാഗിച്ച് 
അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 

തൊഴി 
ലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 
( പ്രകാരത്തിൽ പ്രസ്തുത ആകടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേക്ക്നൽക ണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ ( പകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുക 
യാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെകൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ് ആക° ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോല വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാ 
ക്കുന്നതുമാണ്. 

പട്ടിക 
മില്ല - കൊല്ലം, 

താലൂക്ക°-കൊല്ലം, 
വില്ലേ -- ആരിച്ചനല്ലൂർ, നെടുമ്പന്. 
കമനമ്പർ സർവ നമ്പർ 

പീകരണ 
ബ്ലോക്ക് നമ്പർ-1 . 
വില്ലേജ° --ആദിച്ചനല്ലൂർ, 
3423 

പുരയിടം 
3419 
3418 
3417 
3416 
3408 
3407 

9409 
9 

3406 
10 

3410 
*11 . 

3415 
12 

3411 
13 

3349 

വില്ലജ ° --നെടുമ്പന 
3265 

പുരയിടം 
" ബ്ലാക്ക് നമ്പർ 2 . 

വില്ലേജ_- നെടുമ്പന 
15 

3265 
16 

പുരയിടം 
3377 

വില്ലജ ° --ആദിച്ചനല്ലൂർ, 
. 17 

3159 
18 . 

പുരയിടം 
3221 
19 

3222 
20 

3231 
21 

3349 


3 


1 


1 


3 


3) 


1 


11 


1 


3 


14 


2 


1 ) 


3 


3 ) 


11 


3 


13 


12 


5 


23 
24 
25 
26 
27 
28 
29 
| 30 


3 


| 11 


ാ 


് 


1 


3 


32 
33 
34 
35 


ക് 


ബ്ലാക്ക് നമ്പർ -3. 
വില്ലേജ°-ആദിച്ചനല്ലൂർ. 
2910 

പുരയിടം 
2911 
3110 
3111 

37 
3113 
3114 
3115 
3118 
3119 
3150 
3152 
3153 
3154 
3156 

വില്ലജ നെടുമ്പന 
3460 

പുരയിടം 
3490 
3500 
3501 
3502 
3505 
3506 
3511 
3512 
3513 
3514 
3515 
3522 
3531 
9530 


9 


31 


- 1 


1 


ാ 


36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 


15 


ാ 


H 


35 


എ . മുഹമ്മദ് ഹനീഫാ, 
സ്പെഷ്യൽ തഹശീൽദാർ , 
കെ ഐ.പി, നമ്പർ X. 


കൊല്ലം, 


PRINTED AND PUBLISHED BY THE 8. G. P. AT TIIE GOVERNMENT PRESS, 

TRIVANDRUN 1981 


